Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/634/ 2012-14 


ം 


GOVERN 


, 
കയ 


ക്കാം . 


രള സർ 
VNMENT OF 


S KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 16th April 2013 
2013 ഏപ്രിൽ 16 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 


NO . 


| 


F 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


26th Chaithra 1935 
1935 ചൈതം 26 


PART III 
Commissionerate of Land Revenue 


KOLLAM 


DISTRICT 


ലേല പരസ്യം 


നമ്പർ എൽ1- 12117 / 2013. 

2013 മാർച്ച് 6. 
പത്തനാപുരം താലൂക്കിൽ ആര്യങ്കാവ് വില്ലേജിൽ സർവ്വേ 
നമ്പർ 349 / Pt - ൽപ്പെട്ടതും എൽ. എ . സി . 119/ 93 -ാം നമ്പർ വന 
ഭൂമി പതിവ് കേസ് പ്രകാരം ടി വില്ലേ ജിൽ 
വാഴ ത്തോട്ട ത്തിൽ കിഴ ക്ക തിൽ, ശ്രീ . രാജേന്ദ്രന്റെ 

കൈ വ ശ ത്തിലുള്ള ഭൂമിയിൽ റിസർവ് ചെയ്തിട്ടുള്ള 
2. 20 മീ . x 19 മീ . അള വു ക ളുള്ള ഒരു മൂട് പാല 
മരവും 2.30 മീ. x 12 മീ . അളവുകളുള്ള ഒരുമൂട് ഇലവുമരവും 
2013-ാമാണ്ട് ഏപ്രിൽ മാസം 25 -ാം തീയതി 11 
മണിക്ക് ആര്യ ങ്കാവ് വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്യു ന്ന തിന് പത്ത് നാ പുരം ത ഹ ശീൽദാരെ 
ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 


ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തിച്ചേർന്ന് ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താത്ക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. ലേലം വിളികേൾക്കുന്ന ആൾ 
അപ്പോൾത്തന്നെ ലേലത്തുകയും നിയമാനുസൃത വില്പന 
നികുതിയും ലേ ഉദ്യോഗസ്ഥനെ ഏല്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിക്കുന്ന 
മുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി മരങ്ങൾ മുറിച്ച് നീക്കം 
ചെയ്യേണ്ടതാണ്. 

ഏതെങ്കിലും കാരണത്താൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ 
വിജയകരമായി ലേലം നടത്തുവാൻ സാധിച്ചില്ലായെങ്കിൽ 
അനുയോജ്യമായ 

-- മറ്റൊരു ദിവസം 
പത്തനാപുരം തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും ടി 
തീയതിയിൽ പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം 


13 


| 140X 10 


0 .008 


അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും കൊല്ലം 
ജില്ലാ കളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടാ യി രിക്കും. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ടി ലേലത്തിനും ബാധകമായിരിക്കും. 


260x 10 


0 .001 


250X 15 


0 . 003 


കളക്ടറേറ്റ്, 
കൊല്ലം. 


250x60 


2810 


- ( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


| 0. 056 


157 . 36 


240x65 


- 0 .063 


2810 


177. 03 


ലേല പരസ്യം 


260x60 


| 0 . 058 


2810 


162. 98 


160X70 


- 0. 049 


2810 


137 . 69 


130x 30 


0 . 007 


330X 15 


0 . 004 


130X 15 


0 .001 


260x20 


0 .006 


200X 10 


0 . 001 


160x 60 


0 . 036 


2810 


101. 16 


200x 10 


0 . 001 


80x50 


0 .012 


നമ്പർ ഡി - 12017 / 2012 . 

2013 മാർച്ച് 18 . 
കൊല്ലം താലൂക്കിൽ വട ക്കേ വിള വില്ലേജിൽ 
ഇതോ ടൊപ്പം ഉള്ളടക്കം ചെയ്ത്തി രി ക്കുന്ന പട്ടിക യി ൽ 
പറയുന്ന മര ങ്ങൾ 22 - 4 - 2013 -ാം തീയതി ഉച്ച കഴിഞ്ഞ് 
3 മണിക്ക് ( അ വധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) 
വടക്കേവിള വില്ലേജ് ആഫീസിൽവെച്ച് കൊല്ലം റവന്യൂ ഡിവി 
ഷ ണൽ ഓഫീസർ/ ജില്ലാ 

കളക്ടർ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം ചെയ്യു 
ന്നതാണ്. ടി മരങ്ങൾക്ക് വനം വകുപ്പ് 7,853.43 വില 
നിശ്ച യിച്ചു നൽകി യിട്ടു ള്ള താണ്. ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം കെട്ടി 
വച്ച് ലേല ത്തിൽ പങ്കെ ടു ക്കേ ണ്ടതും ഏറ്റവും കൂടു തൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ ലേലം താൽക്കാ 
ലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തു 
കയും നിയമാനുസൃത നികുതിയും അപ്പോൾത്തന്നെ ഒടുക്കേ 
ണ്ടതും ലേലം സ്ഥിരീ ക രിച്ചു കൊണ്ട് ഉത്ത ര വ് 
ലഭിക്കുന്ന മുറയ്ക്ക് ലേലംകൊണ്ടയാൾ സ്വന്തം ചെലവിൽ 
ലേല സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ 
സർക്കാർ ലേലങ്ങളെ സംബ ന്ധിച്ചുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. 
ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വടക്കേവിള 
വില്ലേജ് ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 

മരങ്ങളുടെ വിശദവിവരം 


130x80 


| 0. 052 


2810 


146.12 


210X 85 


0 . 094 


2810 


264.14 


180x70 


- 0. 055 


2810 


154.55 


200X 100 


0 . 125 


2810 


351.25 


220x90 


0 . 111 


2810 


311 . 91 


1170x 15 


0 .025 


180X20 


0 .004 


180X 10 


0 . 001 


60X 10 


0. 003 


300x30 


0 .016 


100x 35 


0 . 007 


ക്രമ നീളംx തടിയുടെ നിരക്ക് വില വിറകിന്റെ നിരക്ക് വില 
നമ്പർ ചുറ്റു അളവ് 

- അളവ് 
വണ്ണം ( ക്യൂ . മീ.) ( ക്യൂ . മീ.) മെ .ടൺ 

സെ . മീ . 
(1) (2) (3) (4) (5) (6) (7) (8) 
1 100x85 0.045 2810 126.45 


50X 15 


0 .0007 


200X70 


0.061 


2810 


171.41 


100X 85 


126 . 45 


200x10 


0 . 001 


70x85 


0 .031 


2810 


87. 11 


240x20 


0 . 006 


160X50 


0 . 025 


220X 15 


0 . 003 


240x 60 


0 . 054 


2810 


151. 74 


205x 20 


0.005 


260x 130 


0 .275 


2810 


772.75 


205x30 


0. 011 


210x 60 


- 0. 047 


2810 


132 . 07 


105x25 


0 .004 


170x65 


0.045 


2810 


126 . 45 


75x 15 


0. 001 


130X70 


0 .039 


2810 


109. 59 


250X 10 


0 . 001 


290x40 


100X 10 


0.0006 


210x85 


0 . 095 


2810 


266. 95 


115x 10 


0 . 0007 


120x65 


0. 032 


2810 


- 89.92 


260X 15 


180X 10 


0 . 072 


2810 


202.32 


100x80 


0 . 040 


2810 


112 . 40 


1400X 120 


1, 260 


2810 


3540.60 


300x 10 


0 . 001 


360x20 


0 .009 


370x20 


0 .009 


180x 15 


- 0. 002 


150x 10 


0 .009 


190X 10 


0 .001 


180x 20 


0 .004 


240x20 


0 . 006 


ആകെ 2.795 


7853. 43 


0 . 116 


500 58 . 00 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


